| Reg. No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009- 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


3 


GOVERNN 


വ 


കക 


ള സർക്ക 


- 


NMENT OF 


ക്കാർ 
OF KERAL 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


15th February 2011 
2011 ഫെബ്രുവരി 15 
26th Magha 1932 
1932 മാഘം 26 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ C2 -7923 / CR . 


2010 ഒക്ടോബർ 12. 


നമ്പർ C1 - 7533 / CR . 


2010 നവംബർ 3 . 


-- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 7533/RA നമ്പരായി രജിസ്റ്റർ 
ചെയ്ത തളിപ്പറമ്പ് താലൂക്കിലെ മുതുകുട ഇസ്ലാഹുൽ ഇസ്ലാം 
ജമാഅത്തിന്റെ പേർ ഇസ്ലാഹുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4310/RA നമ്പരായി 
രജി സ്റ്റർ ചെയ്ത ക രി മാ ടത്ത് ഇമ്പിച്ചിപ്പാ ത്തു മ്മ ബി 
വഖഫിനവകാശപ്പെട്ട നടുവട്ടം വില്ലേജിൽ റീ. സ . 53/ 2 - ൽപ്പെട്ട 
2.82 ഏക്കറും, ചെറുവണ്ണൂർ നല്ലളം വില്ലേജിൽ റീ . സ . 33/ 2 - ൽ 
പെട്ട 60 സെന്റ് വസ്തുവും കൂടി ആകെ 3 .42 ഏക്കർ 
വസ്തവും കോഴിക്കോട് താലൂക്ക് നെല്ലിക്കോട് വില്ലേജിൽ 
നെല്ലിക്കോട് ദേശത്ത് “ സ്വസ്ഥം എന്ന വീട്ടിൽ കളരിക്കണ്ടി 
പറമ്പിൽ മുഹമ്മദലി s / o കെ . പി . കുഞ്ഞിഎന്നയാളുടെ 

കൈവശത്തിലുള്ള 382/ 04, 383 / 04 എന്നീ നമ്പർ ആധാരങ്ങൾ 
പ്രകാരമുള്ള റീ . സ . 16 - 11 - 256 - ൽപ്പെട്ട 9. 10 സെന്റ്വസ്തുവും 
ആയതിലുള്ളമൂന്ന് നിലകളുള്ള ഷോപ്പിംഗ് കോംപ്ലക്സമായി 

കൈമാറ്റം ചെയ്യു ന്ന തിന് വഖഫ് മുത വല്ലി അപേക്ഷ 
സമർപ്പിച്ചിരിക്കുന്നു . ആയതിനാൽ ടി ഒത്തുമാറ്റം സംബന്ധിച്ച് 
ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ ആക്ഷേപമോ 
ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധ 

പ്പെടുത്തിയ തീയതി മുതൽ 15 ദിവസത്തിനകം സീനിയർ 
സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, മേഖലാ ഓഫീസ്, 
എറോത്ത് സെന്റർ, ബാങ്ക് റോഡ്, കോഴിക്കോട്- 1 എന്ന 
വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
സമയപരിധിക്കുശേഷം ലഭിക്കുന്നആക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന 
തല്ലെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 

മേൽ ഒത്തു മാറ്റ വിഷയം സംബ ന്ധിച്ച അന്തിമ 
തീരുമാനം ബോർഡിൽ നിക്ഷിപ്തമാണ്. 


എന്നാക്കി മാറ്റുന്നതിന് വഖഫിന്റെ സെക്രട്ടറി അപേക്ഷ 
സമർപ്പിച്ചിരിക്കുന്നു . ടി അപേക്ഷപ്രകാരം വഖഫിന്റെ പേർ 
മാറ്റുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ 
ആക്ഷേ പ മോ ഉണ്ടങ്കിൽ ആ യത് ഈ വിജ്ഞാ പനം 
പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം സീനിയർ സൂപ്രണ്ട്, കേരള 
സ്റ്റേറ്റ് വഖഫ് ബോർഡ്, മേഖലാ ഓഫീസ്, എറോത്ത് 
സെന്റർ, ബാങ്ക് റോഡ്, കോഴിക്കോട്- 1 എന്ന വിലാസത്തിൽ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്ക് 
ശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ലെന്നുള്ള വിവരം ഇതിനാൽ 
അറിയിക്കുന്നു . 


നമ്പർ C1 - 4657 / CR . 


| 2011 ജനുവരി 1. 


- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4657 /RA നമ്പരായി 
രജിസ്റ്റർ ചെയ്ത ഹോസ്ദുർഗ്ഗ് താലൂക്ക്, ഹോസ്ദുർഗ്ഗ് വില്ലേജ്, 
കപ്പണക്കൽ പടിഞ്ഞാറെ പള്ളിയുടെ പേര് “ അബൂ ബക്കർ 
സിദ്ധീഖ് ( റ ) ജുമാമസ്ജിദ് എന്നാക്കി മാറ്റുന്ന തിനുള്ള 
ബോർ ഡ നു മ തി ക്കായി വഖ ഫ് പസി ഡ ന്റ് അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. 

-- ആയതിനാൽ മേൽപ്രകാരം വഖഫിന്റെ പേരുമാറ്റുന്നത് 
സംബന്ധിച്ച് ആർക്കെങ്കിലും ആക്ഷേപമോ അഭിപ്രായമോ 
ഉണ്ടങ്കിൽ ഈ വിജ്ഞാപനം ഗസ്റ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
15 ദിവസങ്ങൾക്കുള്ളിൽ സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ്, റീജിയണൽ ഓഫീസ്, എറോത്ത് സെന്റർ, 
ബാങ്ക് റോഡ്, കോഴിക്കോട് എന്ന വിലാസത്തിൽ രേഖാമൂലം 
അറിയി ക്കേ ണ്ട താ ണ്. നിശ്ചിത സമയ പരിധിക്കു ശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
റീജിയണൽ ഓഫീസ്, 
എറോത്ത് സെന്റർ, ബാങ്ക് റോഡ്, 
കോഴിക്കോട്. 


- ( ഒപ്പ്) 
സീനിയർ സൂപ്രണ്ട്. 


